Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


ക 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012-14 


GOVERN 


ക 


ക്കാർ. 


- 9ള സർക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 6 
6th May 2014 

1189 മേടം 23 
23rd Medam 1189 


നമ്പർ 1 


18 


Vol . III 


Thiruvananthapuram , 

Tuesday 


No. 


1936 വൈശാഖം 16 
16th Vaisakha 1936 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


നിബന്ധനകൾ 


നമ്പർ റ്റി . ബി .(1) 3943 / 2014. 


2014 ഏപ്രിൽ 15. 


1. സാധനങ്ങളോടുകൂടി ഒരു കിലോമീറ്റർ ഓടുന്നതിനുള്ള 
നിരക്ക് കാണിച്ചിരിക്കണം. 


2. കൊല്ലം ജില്ലയിലുള്ള വിവിധ ഫാമുകളിൽ നിന്നും മറ്റു 
നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങ 
ളോടുകൂടി സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇറക്കുന്നതു 
വരെയുള്ള ദൂരത്തിന് മാത്രമേ വാടക നൽകുകയുള്ളു. 


കൊല്ലം ജില്ലയിൽ കൃഷിവകുപ്പിന്റെ കീഴിലുള്ള 
നഴ്സറികളിലും ഫാമുകളിലും ഉല്പാദിപ്പിക്കുന്ന വിവിധയിനം 

തൈകൾ, വിത്തുകൾ എന്നിവയും കാർഷിക ഉപകരണങ്ങൾ, 
സസ്യ സംരക്ഷണ സാമഗ്രികൾ, കാലിവളം, വിത്തുതേങ്ങ , 
ക്യഷിവകു പ്പിന്റെ ആ വ ശ്യ ത്തി ലേ ക്കുള്ള മറ്റു സാധന 
സാമഗ്രികൾ എന്നിവ വിവിധ കൃഷിഭവനുകളിലും പട്ടികജാതി, 
പട്ടികവർഗ്ഗ കോളനികളിലും ഫാമുകളിലും മറ്റു നിർദ്ദേശിക്ക 
പ്പെടുന്ന സ്ഥലങ്ങളിലും 2014 -15 സാമ്പത്തിക വർഷത്തിൽ 
എത്തിച്ചുകൊടുക്കുന്നതിന് ലോറി ഉടമകളിൽനിന്നും ലോറി 
വാടകയ്ക്ക് ലഭിക്കുന്നതിനുള്ള ടെണ്ടർ താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 


3. ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേണ്ട സാധനങ്ങളുടെ 

അളവ് താഴെ കൊടുക്കുന്നു : 


ന 


( എ ) തെങ്ങിൻതൈകൾ 

- - 1200 എണ്ണം 
( ബി) ഗ്രാമ്പു , ജാതി, കുറ്റികുരുമുളക് - 500 

മുതലായവയുടെ തൈകൾ പോളിത്തീൻ 
- ( വലിയ കവറുകളിൽ) 

കവർ 
( സി ) മറ്റു ഫലവൃക്ഷതൈകൾ 
( വലിയ കവറുകളിൽ) 

- 500 എണ്ണം 
( ഡി ) നെല്ല്, പയർ, മറ്റുവിത്തുകൾ - - 4 മെട്രിക്ടൺ 


അടങ്കൽ തുക 


1,50,000 . 


6th MAY 2014 ] 


AGRICULTURE DEPARTMENT 


54 


| 


|| 


( ഇ ) കൃഷി ആയുധം, കാലിവളം - പ്രിൻസിപ്പൽ കൃഷി 
മുതലായവ 

ഓഫീസറുടെ 

നിർദ്ദേശ പ്രകാരം 
(എഫ്) മെടയാത്ത ഓല 

850 എണ്ണം 
( ജി ) വാഴക്കന്ന് 

1000 എണ്ണം 
(എച്ച്) വേരുപിടിച്ച് കുരുമുളക് 2000 കവർ 
വള്ളികൾ 

( 15 x 15 ( സ . മീ . 

കവറുകളിൽ) 
( ഐ ) 12 കി . ഗ്രാം ഭാരമുള്ള 
ഗാ ബാഗുകൾ 

- 600 എണ്ണം 
4. ഓരോ ലോറിയിലും കയറ്റുന്ന സാധനങ്ങൾ പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അടുത്തടുത്ത് 
സ്ഥിതിചെയ്യുന്ന കൃഷിഭവനുകളിൽ മാത്രമേ ഇറക്കാൻ 
പാടുള്ളൂ. ഒരു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ 
വരുന്ന എല്ലാ കൃഷിഭവനുകളിലേക്കുമുള്ള സാധനങ്ങൾ 
ഒരു ലോഡിൽ തന്നെ കയറ്റേണ്ടതാണ്. 
5. അംഗീകരിച്ച വാടക നിരക്ക് 2014 - 15 സാമ്പത്തിക വർഷം 
അവസാനിക്കുന്നതു വരെ, അതായത് 31 - 3 - 2015 വരെ 
പ്രാബല്യം ഉണ്ടായിരിക്കും. ഒരിക്കൽ അംഗീകരിച്ച നിരക്ക് 
യാതൊരു കാരണവശാലും വർദ്ധിപ്പിക്കുന്നതല്ല. 
6. ടെണ്ടർ നിർദ്ദിഷ്ട ഫോറത്തിൽ മുദ്രവച്ച കവറിൽ 
അടക്കം ചെയ്ത് പുറത്തു ലോറി വാട കയ് ക്ക് 

കൊടുക്കുന്നതിനുള്ള ടെണ്ടർ എന്നെഴുതി 15 -5 - 2014 ഒരു 
മണിക്കു മുമ്പായി കൊല്ലം പിൻ സി എൽ ക്യഷി 
ഓഫീസർക്ക് ലഭിച്ചിരിക്കണം. 
7. ടെണ്ടറുകൾ 15 -5 - 2014, 3 മണിക്ക് അപ്പോൾ ഹാജരുള്ള 

ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറച്ച് നിരക്ക് കാണിച്ചിരിക്കുന്ന ആളിന്റെ ടെണ്ടർ 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
അംഗീകരിക്കുന്നതുമാണ്. 


സ്ഥലത്ത് എത്തിച്ചിരിക്കണം. നഴ്സറികളിൽ നിന്നും 
പിഴുതെടുക്കുന്ന തൈകൾ എത്തിക്കുന്നതിലുണ്ടാകുന്ന 
കാലതാമസംമൂലം ഉണങ്ങി നശിച്ച് സർക്കാരിന് നഷ്ടം 
ഉണ്ടായാൽ അപ്രകാരം ഉണ്ടാകുന്ന നഷ്ടം ടെണ്ടറുകാരനിൽ 

നിന്നും ഈടാക്കുന്നതാണ്. 
13. കരാറുകാരൻ ഈ ജോലി തൃപ്തികരമായും നിർദ്ദേശാനു 
- സരണവും നടത്തിക്കൊള്ളാമെന്ന ഒരു സമ്മത പത്രം 

100 മുദ്രപത്രത്തിൽ എഴുതിതരേണ്ടതാണ്. 
- 14 . യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ നിരാകരിക്കുന്ന 
- തിനുള്ള അധികാരം കൊല്ലം പിൻ സിപ്പൽ കൃഷി 

ഓഫീസർക്കുണ്ടായിരിക്കുന്നതാണ്. 
- 15. സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ലോറിക്ക് വെയ്റ്റിംഗ് 

ചാർജ്ജ് അനുവദിക്കുന്നതല്ല. 
16 . ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ സ്വീകരിക്കുന്നതിന് 
നിശ്ചയിച്ചി രി ക്കുന്ന അ വ സാന തീയതി ആഫീസ് 
അവധിയായി പ്രഖ്യാപിക്കുന്ന പക്ഷം ടെണ്ടറുകൾ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സമയം സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമാണ്. 
17 . കൂടുതൽ വിവരങ്ങൾ കൊല്ലം സിവിൽ സ്റ്റേഷ നിൽ 

പ്രവൃത്തിക്കുന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ 
കാര്യാ ല യ ത്തിൽ നിന്നും പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 

പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 
- 18. സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായിട്ടുള്ള മറ്റ് എല്ലാ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമാണ്. 


പ്രിൻസിപ്പൽകൃഷിഓഫീസ്, 
കൊല്ലം. 

- പ്രിൻസിപ്പൽകൃഷിഓഫീസർ. 


(ഒപ്പ്) 


ദർഘാസ് പരസ്യം 


8. ടെണ്ടർ ഫോറങ്ങൾ ഈ ഓഫീസിൽ നിന്നും 14 - 5 - 2014, 
5 മണിവരെ താഴെ പറയുന്ന നിരക്കിൽ ലഭിക്കുന്നതാണ്. 

അസൽ - 400 + വാറ്റ്. 

പകർപ്പ് - 200 + വാറ്റ്. 
9. കൊല്ലം പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കൊല്ലം സിവിൽ സ്റ്റേഷൻ 
ബാഞ്ചിൽ മാറ ത്ത ക്ക വിധം 3 , 750- ന്റെ ഡിഡി 
നിരതദ്രവ്യമായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


നമ്പർ ടി . ബി .( 3) 1294 / 2014 . 


2014 ഏപ്രിൽ 8. 


10 . വിത്തുകളും തൈകളും മറ്റ് സാധനങ്ങളും കൊണ്ടു 

പോകുമ്പോൾ കേട് സംഭവിയ്ക്കാതെ സൂക്ഷിക്കേണ്ടതും 
എണ്ണത്തിലും തൂക്ക ത്തിലും കുറയാതെ, റൂട്ട് മാറ്റി 
ഓടിക്കാതെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കേണ്ടതുമാണ്. 
കേട് സംഭവിക്കുകയോ കുറവ് വരികയോ ചെയ്താൽ 
ആയതിലേക്കുള്ള നഷ്ടം ലോറി ഉടമകളിൽ നിന്നും 
വസൂലാക്കുന്നതാണ്. 


1. മലപ്പുറം ജില്ലയിൽ കൃഷിവകുപ്പിനു വേണ്ടി 2014 - 15 
- വർഷത്തിലെ വിവിധ നടീൽ വസ്തുക്കൾ സംസ്ഥാനത്ത 
വിവിധ സ്ഥാ പ ന ങ്ങ ളിൽ നിന്നും യഥാ സ മയം കൃഷി 
വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ വിവിധ ഓഫീസുകളിലും മറ്റു 
നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിനു ട്രാൻസ്പോർട്ടേഷൻ 
സൗകര്യം ഒരു ക്കു ന്നതി നു വേണ്ടി സ്വകാര്യ ലോറികൾ 
വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറുള്ള ലോറി ഉടമകളിൽ 
നിന്നും നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ദർഘാസു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . വാഹനത്തിന് റണ്ണിംഗ് കിലോമീറ്ററിന് 
എല്ലാ വിധ താരിഫുകളും നികുതികളും ഉൾപ്പെടെയുള്ള 
വാടകയാണ് ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. ഒരേ 
സമയം കുറഞ്ഞത് അഞ്ചു വാഹനങ്ങളെങ്കിലും നൽകുവാൻ 
തയ്യാറാക്കിയിരിക്കണം. ഏറ്റവും കുറഞ്ഞത് പോളിത്തീൻ 
ബാഗിലു ള്ള തെ കൾ ഉൾപ്പെടുന്ന 1700 ബാഗു കളും 
അല്ലെങ്കിൽ 1500 തെങ്ങിൻ തൈകളും കയറ്റാൻ സംവിധാന 
മുള്ളതായിരിക്കണം. ചുരുങ്ങിയത് 5 ടൺ ഭാരം വഹിക്കാവുന്ന 
ലോറിയെങ്കിലും ആയിരിക്കണം. 


11 . വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന തൈകളും 
മറ്റ് സാധനങ്ങളും കേടുകൂടാതെ എത്തിച്ചുകൊടുക്കുവാൻ 
ടെണ്ടർ കാരൻ ബാദ്ധ്യസ്ഥനാണ്. കുറവ് വരികയോ, 
കേട് സംഭ വിക്കുകയോ ചെയ്താൽ അതിന്റെ വില 
ടെണ്ടറുകാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 


12 . ഈ ആഫീസിൽ നിന്നും അറിയിക്കുന്ന സമയപരിധി 

ക്കൂ ള്ളിൽ തന്നെ നടീൽ വസ്തു ക്കൾ എത്തേണ്ട 


6th MAY 2014] 


AGRICULTURE DEPARTMENT 


55 


- 2. ദർഘാസ് കവറിനുമുകളിൽ " ടി. ബി .(3 ) 1294 /14 തീയതി 7. ദർഘാ സു കൾ നിര സി ക്കു ന്ന തിനോ നിർത്തി 
8 - 4 - 2014 പ്രകാ രമുള്ള ദർഘാസ്” എന്നു രേഖപ്പെടുത്തി വയ്ക്കുന്നതിനോ കരാർ ഉറപ്പിച്ചശേഷം വർക്ക് നൽകുന്നതിനോ 
യിരിക്കണം. ദർഘാസ് ഫോറങ്ങൾ 1,040 ( 1,000 + 4 % വാറ്റ്) നൽകാ തി രി ക്കു ന്ന തിനോ ഉള്ള അ ധി കാരം മല പ്പുറം 
നിരക്കിൽ ഈ ഓഫീസിൽ നേരിട്ട് അടച്ച് 2014 മേയ് 15 

പ്രിൻസിപ്പൽ കൃഷി ആഫീസറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ 

സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും പ്രവൃത്തി 

ദിവ സ ങ്ങ ളിൽ ഈ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചാൽ 
വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ളിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളവർക്ക് 

അറിയാവുന്നതാണ്. സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായ 
ഫോറം ഒന്നിന് വിൽപ്പന നികുതി അടക്കം 520 ( 500 + 

എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിന് ബാധകമായിരിക്കും. 
4 % വാറ്റ്) അധികമായി അടച്ചുവാങ്ങാവുന്നതാണ്. യാതൊരു 
കാര ണ വ ശാലും ദർഘാസ് ഫോറത്തിന്റെ 

- 8. ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും 
വില മടക്കി നൽകുന്നതല്ല. 

അതാതു കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ നേരിട്ട് ചെയ്യുന്നതാണ്. 

സാധ ന ങ്ങ ൾ നിർദ്ദിഷ്ട കേന്ദ്ര ത്തിൽ നിന്നും എടുത്ത് 
3. ദർഘാ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ള ത ല്ല . 

ഓടി നിർദ്ദിഷ്ട സ്ഥലത്ത് ഇറക്കു ന്ന തിന് റോഡു മാർഗ്ഗം 
പൂരിപ്പിച്ച ദർഘാസുകൾ 2014 മേയ് 15 -ാം തീയതി ഉച്ചയ്ക്ക് ഉള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അ നു സ രിച്ച് റണ്ണിംഗ് 
2 മണിവരെ സ്വീകരിക്കുന്നതും ലഭിച്ച ദർഘാസുകൾ അന്നേ കിലോമീറ്ററിനുള്ള വാടകയാണ് അനുവദിക്കുക. 
ദിവസം സന്നിഹിതരായിരിക്കുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ 

- 9. സാധ ന ങ്ങ ൾ വിത രണം നട ത്തു ന്ന തിന് ഉത്ത ര വ് 
വൈകുന്നേരം 3.30 മണിക്ക് തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ 

കിട്ടി യാ ലു ടൻ ആവ ശ്യാ നു സ രണം ലോറി ലഭ്യമാക്കി 
നിരക്ക് രേഖപ്പെടുത്തിയ വിശ്വാസയോഗ്യമായ ടെണ്ടറുകൾ 

നടീൽ വസ്തുക്കൾ കൃഷി വകുപ്പ്ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാ 
കൃഷി ഡ യ റ ക് ടറുടെ അംഗീകാ ര ത്തിന് വിധേ യ മായി നു സ രണം നിർദ്ദിഷ്ട സ്ഥല ങ്ങ ളിൽ ഏറ്റവും കുറഞ്ഞ 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ദൂരത്തിലൂടെ ഉത്തരവാദിത്വത്തോടെ എത്തിക്കേണ്ടതാണ്. 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

10. ആ വ ശ്യാ നു സ രണം വാഹ ന ങ്ങൾ ലഭ്യ മാ ക്കാതെ 
4. ദർഘാസിനോടൊപ്പം 12,500 നിരതദ്രവ്യം എസ്. ബി . ടി . നടീൽ വസ്തുക്കളുടെ നീക്കം തടസ്സപ്പെടാൻ ഇടയായാൽ 
സിവിൽ സ്റ്റേഷൻ മല - റം ശാ ഖയിൽ മാറത്തക്ക വിധം 

അതുമൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും 
മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ പേരിൽ എടുത്ത 

കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും അതിൻപ്രകാരമുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതും 100 - ന്റെ മുദ്ര 

നഷ്ടപരിഹാരത്തുക ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം | 11. കരാറിന്റെ കാലാവധി 31- 3- 2015 വരെയായിരിക്കും. 
സമർപ്പിക്കേണ്ടതുമാണ്. കരാർ ഉറപ്പിക്കുമ്പോൾ നിരതദ്രവ്യത്തിനു 

- 12 . തൈകൾ കയറ്റി യഥാസ്ഥാനങ്ങളിൽഎത്തിക്കുന്നതിനിടയിൽ 
പു റമെ 12 ,500 കൂടി ( മൊത്തം 25 ,000 ) സെക്യൂരിറ്റി 

- അവയ്ക്കു കേടുപാടുകളും കുറവും സംഭവിച്ചാൽ ആയതിന് 
ഡെപ്പോസിറ്റായി നൽകേണ്ടതാണ്. നിരതദ്രവ്യവും ഉടമ്പടിയും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും ആയതിനുള്ള 
ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

നഷ്ടപരിഹാരത്തുക ടിയാനിൽ നിന്നും വസൂലാക്കുന്നതുമാണ്. 
- 5. ദർഘാ സു കൾ വ്യക്ത മായി എഴുതി ശരി യായി 13. ഇൻകം ടാക് സ് അ താതു സമയത്ത് നില വിലുള്ള 
മനസ്സിലാകത്തക്ക രീതിയിൽ പിൻ കോഡ്, ഫോൺ നമ്പർ നിരക്കുപ്രകാരം ബില്ലിൽ നിന്ന് കുറവു ചെയ്യുന്നതുമാണ്. 
എന്നിവ അടക്കമുള്ള പൂർണ്ണ മേൽവിലാസത്തോടെ പൂരിപ്പിച്ചു 

14 . കാലാ കാ ല ങ്ങ ളിൽ സർക്കാർ ഏർപ്പെടു ത്തുന്ന 
നൽകേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ എല്ലാ പേജുകളിലും സാമ്പത്തിക ക്രമീകരണങ്ങളും മറ്റും കാരണം ലോറിവാടക 
ഒപ്പിട്ടിരിക്കേണ്ടതാണ്. 

നൽകുവാൻ താമസം നേരിട്ടാൽ യാതൊരു കാരണവശാലും 
- 6. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസവും തുറക്കുന്ന ദിവസവും 

പലിശ നൽകുന്നതല്ല . 
അവധി ആകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ 
സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുകയും 

പ്രിൻസിപ്പൽകൃഷിഓഫീസുടെ 

- (ഒപ്പ്) 
തുറക്കുകയും ചെയ്യുന്നതാണ്. 

കാര്യാലയം, മലപ്പുറം. പ്രിൻസിപ്പൽ കൃഷിഓഫീസർ. 


